Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


ക 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/ 634/ 2012-14 


GOVERN 


ക 


ക്കാർ. 


- 9ള സർക 
LYNMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 മാർച്ച് 18 
18th March 2014 

1189 മീനം 4 
4th Meenam 1189 
1935 ഫാൽഗുനം 27 
27th Phalguna 1935 


Vol . III 


No. 1 11 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Jail Department 
ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ജെ . ഇ .( ഡി ) 53 / 2014. 2014 ഫെബ്രുവരി 25. 

എറണാകുളം ജില്ലാ ജയിലിലെ ചപ്പാത്തി യൂണിറ്റിലേക്ക് 
2014 - 15 സാമ്പത്തിക വർഷത്തേക്ക് “ആട്ട” വാങ്ങുന്നതിനായി 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. മുദ്രവച്ച ദർഘാസുകൾ 
അടങ്ങിയ കവറിനുമുകളിൽ “ ആട്ട സപ്ലെചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതി സൂപ്രണ്ട്, ജില്ലാ ജയിൽ, എറണാകുളം 
CSEZ . P . 0 ., കാക്കനാട് - 682 037 എന്ന വിലാസത്തിൽ നൽകേ 
ണ്ടതാണ്. ഒരു മാസം ശരാശരി 2800 kg ആട്ടയാണ്ഉപയോഗിക്കു 
ന്ന ത് . ഒരു വർഷത്തേക്ക് ശരാശരി 33600 kg ആട്ടയാണ് 
ആവശ്യമായി വരിക . ചക്കി ഫ്രഷ് ആട്ടയാണ് വിതരണം 
ചെയ്യേണ്ടത്. വിവിധ കമ്പനികളുടെ ചക്കി ഫ്രഷ് ആട്ടയുടെ 
വിലവിവരം നൽകുന്നുണ്ടെങ്കിൽ ഓരോതരം ചക്കി ഫ്രഷ് 


ആട്ടയുടേയും വില പ്രത്യകം നൽകേണ്ടതാണ്. അടങ്കൽ 
തുക 8,73, 600. ആട്ടയുടെ ഉപയോഗം കൂടാനും കുറയാനും 
സാദ്ധ്യതയുണ്ട്. നൽകുന്ന ബാന്റിന്റെ സ്പെസിഫിക്കേഷൻ, 

ലൈസൻസ് നമ്പർ, ആട്ടയുടെ കവറിൽ ചാക്കിൽ നിർമ്മാണ 
തീയതി, കാലാ ഹ ര ണ തീയതി തുട ങ്ങിയ വിവ ര ങ്ങ ൾ 
ഉണ്ടായിരിക്കേണ്ടതാണ്. നൽകുന്ന ആട്ട മോശമായാൽ ടെൻഡർ 
റദ്ദ് ചെയ്യുന്നതാണ്. 


covers of the product to mention their Manufacturing 
date , Expiry date etc . PAC - 8,73,600 . 

Tender form can be obtained from the office 
of the Superintendent, District Jail, Ernakulam on working 
days during office hours . Tender forms are not 
transferable. 
Cost of tender form : 

Original - 1,500 + 12. 5 % VAT. 
Duplicate = 800 + 12.5 % VAT. 


ദർഘാസുകൾ 1 % ഇ . എം . ഡി. സഹിതം സമർപ്പിക്കേണ്ട 
അവസാന തീയതി 24 - 3 - 2014 വൈകുന്നേരം 3 മണിയാണ്. 
ദർഘാസുകൾ സമർപ്പിച്ചവരുടേയോ അല്ലെങ്കിൽ അവരുടെ 
പതി നിധി ക ളു ടെയോ സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം 
വൈകുന്നേരം 4 മണിക്ക് തുറക്കുന്നതായിരിക്കും. നിശ്ചിത 
സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


പ്രവർത്തി ദിവസ ങ്ങ ളിൽ രൊക്കം പണ മ ട ച്ചാൽ 
എറണാകുളം, ജില്ലാ ജയിലിൽ നിന്നും ദർഘാസ് ഫാറം 
ലഭിക്കുന്നതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില . 


The cost of tender form will not be refunded under 
any circumstances . Sale of tender forms will be closed at 
2 p . m . on 24 -3 - 2014 . Cheques, Postage Stamps etc . will not 
be accepted towards the cost of tender forms. The tender 
forms will not be sent by V . P. P. The least rate quoted 
tender will be fixed as per the order of the Director General 
of Prisons & Correctional Services, Prison Head Quarters, 
Thiruvananthapuram . The sealed tenders should be 
submitted to the Superintendent, District Jail , Ernakulam , 
CSEZ P . O . Kakkanad -682 037 . The name of the tender 
must be written on the cover containing the tender. 

Further details regarding the tender are available from 
the office during office hours. 


അസ്സൽ- 1,500 + 12.5 % വാറ്റ്. 

പകർപ്പ്- 800 + 12.5 % വാറ്റ്. 
ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു കാരണ 
വശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപന 24- 3 - 2014 -ാം 
തീയതി വൈകുന്നേരം 2 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ദർഘാസ് ഫോറം വി . പി . പി . യായി അയയ്ക്കു ന്നതല്ല . 
ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല. ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ടെണ്ടർ 
ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് & 
കറ ക്ഷ ണൽ സർ വ്വീസസ്സ് അ വർ കളുടെ ഉത്ത ര വിന് 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 
എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് കാര്യാലയ വു മായി 
പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. 


Office of the Superintendent, 
District Jail , 
Ernakulam . 


( Sd. ) 
Superintendent. 


No. D .J. E .(D ) 53/14. 

| 25th February 2014. 
Sealed tenders are invited for the supply of 
“ CHAKKY FRESH ATTA ” for Chappathy unit in District 
Jail, Ernakulam for the financial year 2014 - 15 . 

Last date and time for receipt of tender with 1 % 
E .M . D . will be at 3 p . m . on 24 - 3 - 2014 and will be 
opened at 4 p . m ., on the same day itself in the presence 
of such tenderers / their authorized representatives who 
may be present at that time. Late tenders will not be 
accepted . The approximate quantity of Atta used in one 
month is 2800 kg . Hence an approximate quantity of 
33600 kg Atta will have need for the financial year 
2014 - 15 . The quantity may be varied according to the 
demand . The rate of more than one brand of Chakky 
Fresh Atta quoted , the rates of each brand should be 
given separately . The Tenderers have to enclose the copy 
of License and specification of products and on the bags / 


